Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL /TV ( N )/634/ 2018- 20 


GOVERNNY 


.. 


. 


- 


a 


23 സ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 10 
10th March 2020 

1195 കുംഭം 26 
26th Kumbham 1195 
1941 ഫാൽഗുനം 20 
20th Phalguna 1941 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Public Works Department 


പുനർ ദർഘാസ് പുനർ ലേലപ്പരസ്യം 
നമ്പർ ഇ1- 187/ 2017 . - 

2020 ഫെബ്രുവരി 15. 
- കേരള പൊതുമരാമത്ത് വകുപ്പ്, നിരത്ത് വിഭാഗം, മഞ്ചേരി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന്റെ അധികാര 
പരിധിയിൽപ്പെട്ട പരപ്പനങ്ങാടി സെക്ഷനു കീഴിൽ വരുന്ന 
നാടുകാണി പരപ്പനങ്ങാടി റോഡിൽ കി . മീ . 84100 മുതൽ 
1041700 വരെ നിൽക്കുന്ന പല ജാതി മരങ്ങൾ ( 62 എണ്ണം) 
ചീഫ് എഞ്ചിനീയറുടെ 19 - 2 - 2019 -ാം തീയതിയില 
സി . ഇ . ആർ. & ബി . എം . എൻ. ജെ . 18888/ 2018 -ാം നമ്പർ 
അനു മതി പ്രകാരം മുറിച്ചു നീക്കു ന്നതിനുള്ള അവകാശം 
18 - 3 - 2020 - ന് രാവിലെ 11 മണിക്ക് പരപ്പനങ്ങാടി റോഡ്സ് 
സക്ഷൻ ഓ ഫീസ് പരി സ രത്ത് വച്ച് പര സ്യ മായി 
ലേലം ചെയ്യു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ 
ആഗ്രഹിക്കു ന്ന വർ ലേല സമ യ ത്തിന് മുൻപ് R 15, 000 
നിര ത ദ വ്യ മായി കെട്ടി വയ്ക്കേ ണ്ട താ ണ് . നിരതദ്രവ്യം 
കെട്ടി വച്ച വർക്ക് മാത്രമേ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
അർഹതയുള്ളൂ. 

സീൽഡ് കവറിലുള്ള ക്വട്ടേഷൻ 17 - 3 - 2020 വൈകിട്ട് 
5 മണിവരെ തിരൂർ റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


ലേലം വിളി ച്ചെ ടു ത്ത യാ ൾ ലേല സംഖ്യ യും 
നിയ മാ നു സ ത മായ ആദായ നികുതി, ജി . എസ്. ടി ., 
വനവികസന നികുതി എന്നിവ ഉൾപ്പെടെയുള്ള സംഖ്യ 
അപ്പോൾതന്നെ അടവാക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ മരങ്ങൾമുറിച്ചുമാറ്റേണ്ടതാണ്. 

ലേലം ഉറപ്പിക്കുന്നയാൾ പാൻ കാർഡിന്റെ ഫോട്ടോ കോപ്പി 
- നൽകേണ്ടതാണ്. 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ നിലവിലുള്ള എല്ലാ 
ലേല നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. ഈ 
ലേലത്ത സംബ ന്ധിച്ച അന്തിമ തീരു മാനം മഞ്ചേരി 
റോഡ് സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയ റിൽ 
നിക്ഷിപ്തമാണ്. 

കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് തിരൂർ റോഡ് സ് സബ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. 

ഫോൺ: 04832 766129 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ( നിരത്തുകൾ വിഭാഗം) 
മഞ്ചേരി, മലപ്പുറം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


Gaz , No . 10/ 2020 /DTP (PWD ). 


463 


